Regn . No . KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2014 


| Reg . No. KL/ TV ( N ) / 634/ 2012 - 14 


GOVERN 


കയ 


ക്കാർ , 


രള സർക്ക 
MENT OF 


KERALA 


tl cf Kk deky 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 


) 


തിരുവനന്തപുരം, 

- ചൊവ്വ 


2014 ഡിസംബർ 9 
9th December 2014 
1190 വൃശ്ചികം 23 
23rd Vrischikam 1190 


നമ്പർ 


Vol . III 


1 48 


Thiruvananthapuram , 

Tuesday 


- No. 


1936 അഗഹായനം 18 
- 18th Agrahayana 1936 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ് 


- വിജ്ഞാപനം 


- നമ്പർ ടി . സി . പി. ഡി. ബി. കൊല്ലങ്കോട് 

വടക്കഞ്ചേരി/ 2014 - 15 / 1101. 


കൂടി നിയ മാ നു സ്യത കൃത്യ നിർവ്വ ഹ ണ ത്തി നായി 
ആവശ്യമായ ഏതു സമയത്തും പ്രവേശിക്കാവുന്നതാണെന്ന 
വിവരം ഇൻഡ്യൻ ഇലക്ട്രിസിറ്റി ആക്ട് 2003, 164 -ാം വകുപ്പ് 
( പകാരം ബന്ധ പ്പെട്ട എല്ലാ വ രെ യും ഇതിനാൽ 
അറിയിച്ചുകൊള്ളുന്നു . 


2014 നവംബർ 11 . 


പാലക്കാട് ജില്ലയിൽ ചിറ്റൂർ, ആലത്തൂർ താലൂക്കുകളിൽ 
കൂടി നിർമ്മിക്കുന്നപുതിയ കൊല്ല ങ്കോട്- വട ക്ക ഞ്ചേരി 
110 കെ . വി ഡബിൾ സർക്യൂട്ട് ലെനിന്റെ നിർമ്മാണ 
ജോലിക്കായി കെ . എസ്. ഇ . ബി. ലിമിറ്റഡ് ജീവനക്കാരും മറ്റു 
ജോ ലി ക്കാരും പാലക്കാട് ജില്ല യിൽ ചിറ്റൂർ, ആലത്തൂർ 
താലൂക്കുകളിലെ കൊല്ലങ്കോട്- 1, കൊല്ലങ്കോട്- 2, എലവഞ്ചേരി, 
വല്ലങ്ങി, നെന്മാറ, മേലാർകോട്, വണ്ടാഴി- 2, വടക്കഞ്ചേരി- 1 
എന്നീ വില്ലേജുകളിൽപ്പെട്ട സ്ഥലങ്ങളിലുള്ള വസ്തുക്കളിൽ 


ഡെപ്യൂട്ടി ചീഫ് എഞ്ചീനീയറുടെ 
കാര്യാലയം, ട്രാൻസ്മിഷൻ 
സർക്കിൾ, കഞ്ചിക്കോട് പി . ഒ., 
പാലക്കാട്. 

ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ. 
( PRMCI 746/2827/14.) 


- ( ഒപ്പ്) 


